Rex N.KI TVN /13 


Covertisment of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol . XXVI) Trivandrum , Friday 


13th February 1981 
24th Magha 1902 ( Saka) 


[ No. 127 


( പ്രഖ്യാപനം 


No.L.Dis-4192 |81 |LRCl. 

31st January 1981 . 
1961- ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) 19 -ാം 
വകുപ്പ്, 4 -ാം ഉപവകുപ്പു പ്രകാരം ജില്ലാ കളക്ററർ തന്റെ 30-11-1979, 
20-12-1980-ാംതീയതികളിലെ LA1-112179/ 79-ാംനമ്പർ നടപടിയിൽ പ്രസ്തുത 
സംഗതിയുടെഅടിയന്തിരസ്ഥിതി പരിഗണിച്ച്, മേൽപ്പടി ആക°ററ ° 5 -ാംവകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന ഭൂമിക്ക് ബാധകമ 
ല്ലെന്ന് നിർദേശിക്കുകയാലും ; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് റവന്യൂ ദ ബാർഡിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും 
റവന്യൂ ബാർഡ 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 1 ഹെക്ററർ 
99.85 ആർസ് വിസ്തീർണ്ണമുള്ളതുമായ ഭൂമി, അത് അതതന്നെയോഅതിൽ 
അൽപ്പം കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതുക്കാര്യ 
ത്തിന് അതായത് കല്ലട ഇറിഗേഷൻ പാജക്ററിന്റെ ഇടതുവശകനാലിനു 
വേണ്ടിആവശ്യമുണ്ടെന്ന്ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപി 
ക്കുകയും, ആ ഭൂമി, വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിക്കാൻ 
ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം പുനലൂർ കല്ലട ഇറിഗേഷൻ q പാജക്റ 
പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V എന്ന ആളോട് നിർദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുളള 
നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം കഴി 
ഞ്ഞാൽ കളക്ററർക്ക്ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കൂടിആക്റ് 
19 -ാം വകുപ്പ് (1 )-ാം ഉപവകുപ്പു പ്രകാരം ജില്ലാ കളക്റർ നിർദ്ദേശിക്കു 
കയും ചെയ്യുന്നു . 

33 / 529/ S 


2 


3 


സ്ഥലത്തിന്റെ പ്ലാൻ പുനലൂർ കല്ലട ഇറിഗേഷൻ ( പാജക്ററ് പൊന്നും 
വില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V എന്ന ആളുടെ ആഫീസിൽ സൂക്ഷി 
ച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും 

അത് പരിശോധിക്കുകയും 
ചെയ്യാം, 

SCHEDULE 

District - Quilon . 
Taluk - Pathanapuram . 

Village - Karayaloor. 
( The extent given is approximate) 
Sl . No. Sy. No. Description 

Extent in 

Hectares 
250 13 

Dry 

0.2930 
2 250/5/2 Wet Now Dry 

0.0243 
3 242/14/84/2 

Dry 

0.0400 
4 242 /14/84,4 

0.0450 
5 242/14/43/1 

0.1740 
6 242 /1A15718 

0.1440 
1 242/14/2/36/2 

0.1700 
8 242/14/22 

0.0850 
242 /1A157,6 

0.1300 
10 242 /1A57,5 

0.1550 
11 242 /1A |57| 4 

0.1611 
12 242 /1A | 49 |1 

0.0325 
13 242|IA |49/1/1 

0.0900 
14 242/14/114 |i 

Wet 

0.0100 
15 242/13/13/1 

Dry 

0.1163 
16 24211A382 

0.0423 
17 242/1A1412 

0.1600 
18 242/14/1/2 

0.0150 
19 252/14/1/1 

0.0150 
20 242/ 1A136/3 

0,0950 
21 242/14/3/2 

0.0010 


2 


15 


01 


1 


15 


1 


1 


33 


19 


11 


1 


1 


Total 


1.9985 


(2 ) 
No , I. Dis- 4205181/LRCl . 

2nd February 1981 , 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്റ്) 19 -ാം 
വകുപ്പ് 4 -ാം ഉപവകുപ്പു പ്രകാരം കൊല്ലം ജില്ലാ കളക്ടർ തന്റെ 31-5-1980 -ാം 
തീയതിയിലെ LA1-18725/ 79-ാം നമ്പർ നടപടിയിൽ പ്രസ്തുത സംഗതി 
യുടെഅടിയന്തിരസ്ഥിതി പരിഗണിച്ച് മേപ്പടി ആക്ററ് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന ഭൂമിക്ക് ബാധകമല്ലെന്ന് 
നിർദേശിക്കുകയാലും, 

പ്രസ്തുതഭൂമി ഒരു പൊതുകാര്യത്തിനായി വിലയഴക്കെടുക്കേണ്ടതാ 
ണെന്ന്റവന്യൂ ബോർഡിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും, 


3 


റവന്യൂ ബോർഡ് താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 0.4592 ഹെക്ടർ 
വിസ്തീർണ്ണമുളളതുമായ ഭൂമി അത് അത്തന്നെയോ, അതിൽ അൽപ്പം കൂടു 
തലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതുക്കാരത്തിന് അതാ 
യത് കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുതീര 

കനാലിൻറെ നിർമ്മാണ 
ത്തിന് ആവശ്യമുണ്ടെന്ന് ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യ 
പിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിപ്പാൻ 
ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം പുനലുർ കല്ലട ജലസേചന പദ്ധതി പൊന്നും 
വില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V എന്ന ആളോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1 )-ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുളള നോട്ടീസ 
(പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 

ദിവസം കഴിഞ്ഞാൽ 
കളക്ററർക്ക് ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകൂടി ആക്ററ് 19 -ാം 
വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാരം കൊല്ലം ജില്ലാ കളക്ടർ നിർദ്ദേശിക്കു 
കയും ചെയ്യുന്നു . 
സ്ഥലത്തിന്റെ പ്ലാൻ പുനലൂർ കല്ലട ജലസേചന 

പദ്ധതി പൊന്നും 
വില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V എന്ന ആളുടെആഫീസിൽ സൂക്ഷി 
ച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത് എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും 
ചെയ്യാം. 

SCHEDULE 

District - Quilon . 
Taluk - Pathanapuram . 

Village - Karavaloor. 
( The extent given is approximate ) 
Sl.No. 

Description 

Extent in 

Hectare 
239/7/12/2 Dry 

0.1862 
2 240/7/2 Wet 

0.0030 
3 240/8/2 

0.1400 
240/9/3 

0.1300 


Sy. No. 


Total 


0.4592 


( 3) 
No. L. Dis -1988 /8l |LRCl , 

28th January 1981 . 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം അകന്) 
19.9ം വകുപ്പ്(4) -ാം ഉപവകുപ്പു പ്രകാരം കൊല്ലം ജില്ലാ കളക്ടർ തൻ 
20-2-1980-ാം തീയതിയിലെ LAI- 18726/ 79-ാം നമ്പർ നടപടിയിൽ, (പസ്തുത 
സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, ടി ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കുന്നഭൂമിക്ക് ബാധക 
മല്ലെന്ന് നിർദ്ദേശിക്കുകയാലും, 

പ്രസ്തുത ഭൂമി ഒരു പൊതുകാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട താ 
ണന്ന റവന്യൂ ബോർഡിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും, 

റവന്യൂ ബോർഡ് താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 2.7532 ഹെക്ടർ 
വിസ തീർണ്ണമുളളതുമായ ഭൂമി, അത് അത്തന്നെയാ 

അതിൽ 

അൽപ്പം 
കൂടു തലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതുകാര്യ ത്തിന് 

കല്ലടി ജലസേചന പദ്ധതിയുടെ ഇടതുവശ കനാലിൻറ 


അതായത്, 


6 


Sy. No. 


സ്ഥലത്തിന്റെ പ്ലാൻ പുനലൂർ, കല്ലട ഇറിഗേഷൻ ( പാജക്റന് പൊന്നും 
വില സ്പെഷ്യൽ തഹശ ൽദാർ നമ്പർ V എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചി 
ട്ടുണ്ട്. ആഫീസ്സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയുംചെയ്യാം. 

SCHEDULE 

District - Quilon . 
Taluk - Pathanapuram and Kottarakkara . Village - Karavaloor and 

Vettikkavala . 
( The extent given is approximate) 

Description - Dry. 
Sl. No. 

Extent in 

Hectare 
Village - Karavaloor . 
295/1/35/2 

0.0050 
Village - Vettikkavala . 
2 524/1/18214 

0.1921 
140A / 4 
3 524/1/182 15 

0.1928 
140A | 5 
4 422/1 427 (6 

0.0109 
5 422/114277 

0.0202 
6 422|1 |427/8 

0.0829 
422/11430/7 

0.0155 


ആകെ 


0.5194 


( 5) 
No. L. Dis. 2924 |81 |LRCl . 

27th January 1981 . 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക° ററം (1962- ലെ 21 -ാം ആക്റ്) 19 -ാം 
വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം കൊല്ലം ജില്ലാ കളക്ററർ തൻറ 
24-4-1980 -ാം തീയതിയില്LA1-32658 / 80-ാം നമ്പർ നടപടിയിൽ, പ്രസ്തുത 
സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച് ടി ആക°°5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന ഭൂമ ക്ക് ബാധകമല്ലെന്നു 
നിർദ്ദേശിക്കുകയാലും; 

(പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് റവന്യൂ ബോർഡിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

റവന്യൂ ബോർഡ്താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 0.7058 ഹെക്ടർ 
വിസ്തീർണ്ണമുളളതുമായ ഭൂമി അത് അത്തന്നെയൊ, അതിൽ അൽപ്പം 
കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു ക്കാര്യത്തിന് അതാ 
യത് കല്ലട ജലസചന പദ്ധതിയുടെ മേലില കിഴക്കം ശാഖാകനാലിൻറ 
നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്ന് ആക്ററ് 6-0. വകുപ്പു പ്രകാരം ഇതിനാൽ 
പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരി 
പ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം 

പുനലൂർ കല്ലട ജലസേചന പദ്ധതി 


1 


26932 


പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V , എന്നആളോട് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുളള 
നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം കഴി 

ഞ്ഞാൽ കളക °റർക്ക്ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകൂടി ആക° ററ് 
19-ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം ജില്ലാ കളക്റർ നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ പുനലൂർ കല്ലട ജലസേചന പദ്ധതി പൊന്നുംവില 
സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V എന്ന ആ യുടെആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട. 
ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 

District -- Quilon . 
Taluk - Kottarakara . 

- Village - Vettikavala . 
( The extent given is approximate) 

Description - Dry . 
Sl . No. Sy. No. 

Extent in 

Hectare 
524/1 153,3 

0.0080 
( 135/3 , 252B/ 3 

0.0950 
470/2 

0.0050 
18/5 

0.0150 
18/6 

0.0270 
488/3 

0.0032 
7 4963 

0.0380 
8 100/6 

0.0700 
9 100/7 

0.0140 
10 166A | 3 

0.0150 
11 1/51 3 

0.0220 
12 4935 

0.0317 
13 4936 

0.0459 
14 11523 

0.0800 
15 476/2 

0.0128 
16 233 

0.0043 
17 2844/3 

0.0700 
18 25/3 

0.0111 
19 19651 5 

0.0300 
20 196B1 / 6 

0.0560 
21 169A3/ 3 

0.0430 
22 80/3 

0.0088 


Total 


0.1058 


( 6) 
No. L.Dis .1987 181 /LRC-l. 

27th January 1981 , 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക° റ് (1962- ലെ 21 -ാം ആക° oo ) 1 . 
വകുപ്പ് (4) -ം ഉപവകുപ്പു പ്രകാരം കൊല്ലം ജില്ലാ കളക്ടർതൻ13-10.1979, 
23-7-1980 തീയതികളിലെ LA1-9770/ 79-ാം നമ്പർ നടപടിയിൽ 


8 


പസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 

ടി ആക്റ് 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കു ന്ന ഭൂമിക്ക 
ബാധകമല്ലെന്ന് നിർദ്ദേശിക്കുകയാലും ; 
( പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി 

വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് റവന്യൂബോർഡിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും, 

റവന്യൂബോർഡ് താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 1 ഹെക്ററർ 05.05 
ആർസ് വിസ്തീർണ്ണമുളളതുമായ ഭൂമി അത് അതതന്നെയോ, അതിൽ അൽപ്പം 
കൂടുതലോകുറവോ ആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതുക്കാര്യത്തിന് അതാ 
യത് കല്ലട ജലസേചന പദ്ധതിയുടെ ഇ ട ത ത വ ശ ക ന ാ ല ി ക ൻ 
നിർമ്മാണത്തിന ആവശ്യമുണ്ടെന്ന് ആക്ററ 

6 -ാം 

വകുപ്പു പ്രകാരം 
ഇതിനാൽ (പഖ്യാപിക്കുകയും ആ ഭൂമി വിലയ്° ക്കെടുക്കുന്നതിനുള്ള ഉത്തരവു 
സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം പുനലൂർ കല്ലട ഇറിഗേഷൻ 
( പാജക്ററ് പൊന്നുംവില സ്പെഷ്യൽ തഹശീർദാർ നമ്പർ V , എന്ന ആളോട 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . ആകഴs ° 9 -ാം വകുപ്പ്1 -ാം ഉപവകുപ്പിൽ പറ 
ഞ്ഞിട്ടുള്ള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ 15 ദിവസം കഴി 
ഞ്ഞാൽ കളക്ററർക്ക് ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകൂടി ആക്ററ് , 
19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പും ( പകാരം ജില്ലാ കളകററർ നിർദേശി 
ക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ പുനലൂർ കല്ലട ഇറിഗേഷൻ ( പാജക്ററ് പൊന്നും 
വില സ്പെഷ്യൽ തഹശീൽദാർ, നമ്പർ V എന്ന ആളുടെആഫീസിൽ സൂക്ഷിച്ചി 
ട്ടും . ആഫീസ് സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും 
ചെയ്യാം. 

SCHEDULE 
District - Quilon . 

Taluk - Pathanapuram: 
Village - Karavaloor. 

( The extent given is approximate ) 
Sl. No. Sy. No. 

Description 

Extent in 

Hectares 
314 /7A914 

Dry 

0.0110 
2 314/7A13/2 

0.0124 
3 

31417A13/ 3 Dry (Now Pathway) 0.0100 
4 314|7A9/ 3 

Dry 

0. 1178 
5 314| 7A12/2 

0.0630 
6 314 | 7B1 2 

0,0466 
7 314 /7A10 / 2 

0.0250 
8 314| 7B2 

0.1277 
9 314| 7A11 / 2 

0. 0060 
10 314|8 | 4 

0.0100 
11 314/8/2 

0.0081 
12 314| 4B4 

0.0260 
13 314 |4B5 

0.2360 
14 314| 4A3 

0.1960 
15 314/3/1 

0.1154 


13 


3 


1 ) 


3 ) 


2 


| 1 


14 


9 


SI No. 


Sy.No. 


Descriplion 


16 
17 
18 
19 
20 


314 /4A4 
31413 2 
314/2/17/3 
314/217 | 4 
314/2 /3 


Dry (Now Pathway ) 
Wet (Now Dry ) 


Extent in 
Hectari 
0.0140 
0. 0060 
0.0100 
0.0035 
0.0060 


Wet 


Total - 


1.0505 


( 7) 
No. L.Dis. 1985| 8l/LRCl . 

27th January 1981 . 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക° ററ് (1962 - ലെ 21 -ാം ആക്റ്) 19-ാം 
വകുപ്പ്(4 ) -ാം ഉപവകുപ്പു പ്രകാരം കൊല്ലം ജില്ലാ കളക്ററർതൻറ8-11-1930-ാം 
തീയതിയിലെ LA1-31670j79-ാം നമ്പർ നടപടിയിൽ പ്രസ്തുത സംഗതി 
യുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച് ടീ ആക്ററ് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കുന്നഭൂമിക്ക് ബാധകമല്ലെന്നു 
നിർദ്ദേശിക്കുകയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് റവന്യൂ ബോർഡിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

റവന്യൂ ബോർഡ് താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 0.0250 ഹെക്ടർ 
വിസ്തീർണ്ണമുളളതുമായ ഭൂമി അത്അതതന്നെയോ 

അതിൽ അല്പം കൂടു 
തലോ കുറവോആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതുക്കാര്യത്തിന് അത് 
യത് കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുവശ കനാലിൻറ നിർമ്മാണ 
ത്തിന് ആവശ്യമുണ്ടെന്ന് ആക°ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപി 
ക്കുകയും ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിപ്പാൻ 
ആക്റ ° 7 -ാം വകുപ്പു പ്രകാരം പുനലൂർ കല്ലട ഇറിഗേഷൻ 

പാജക ° oo 
പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ V എന്ന 

ആളാട് നിർദേശി 
ക്കുകയും ചെയ്യുന്നു . ആക്റ° 9 -ാംവകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുളള 
നോട്ടീസ്. പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 

ദിവസം 
കഴിഞ്ഞാൽ കളക്ററർക്ക ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കുടി 
ആക്ററ് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം ജില്ലാ കളക്ടർ 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ പുനലൂർ കല്ലട ഇറിഗേഷൻ പാജക്ററ് പൊന്നും 
വില സ്പെഷ്യൽതഹശീൽദാർ V എറന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചി 
ട്ടുണ്ട്. ആഫീസ് സമയത്തും 

എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും 
ചെയ്യാം. 

SCHEDULE 

District - Quilon . 
Taluk - Pathanapuram . 

Village - Karavaloor . 
(The extent given is approximate ) 

Description - Wet, 
33/529/ s . 


J 


10 


Sl. No. 


Sy. Noi 


1 
2 


281/1/13 
281/1/1/4 


Extent in 
Hectare 
0.0100 
0.0150 


Total 


0.0250 


കനാ 


(8 ) . 
No. L. Dis . 2168/81/LRC1 . 

27th January 1981 . 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) 19 -ാം 
വകുപ്പ് ( 4 )-ാം ഉപവകുപ്പു പ്രകാരം ജില്ലാ കളക്ടർ തൻ 30-11-1979 -ാം 
തീയതിയിലെ LA1-112179 /79-ാം നമ്പർ നടപടിയിൽ ( പസ്തുത സംഗതി 
യുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, ടി ആക്ററ 5 -ാം 

വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കുന്നഭൂമിക്ക് ബാധകമല്ലെന്ന് 
നിർദ്ദേശിക്കുകയാലും; 

( പ്രസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വില യ്ക്കെടുക്കണ്ടതാ 
ണെന്ന്റവന്യൂ ബോർഡിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

റവന്യൂ ബോർഡ് താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 1 ഹെക്ടർ 
55.97 ആർസം വിസ്തീർണ്ണം വരുന്നതുമായ 

ഭൂമി അത 

അതതന്നെയാ, 
അതിൽ അൽപ്പം കൂടുതലോകുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുവശ 
ലിന്റെ നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്ന് ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമിവിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിപ്പാൻ ആക്റ് 7 -ാം വകുപ്പു പ്രകാരം പുനലൂർ കല്ലട 

ഇറിഗേഷൻ 
o ( പാജക്ററ് പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ 

നമ്പർ V 

എന്ന 
ആളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം 

വകുപ്പ് ഒന്നാം ഉപ 
വകുപ്പിൽ പറഞ്ഞിട്ടുള്ള നോട്ടീസ് (പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ കളക്ടർക്ക് ഭൂമി കൈവശ പ്പെടുത്താവുന്നതാ 

ണെന്നും കുടി ആ കററ് 19 -ാം വകുപ്പ് (1)-ാം ഉപവകുപ്പു പ്രകാരം ജില്ലാ 
കളക്റ്റർ നിർദ ° ശി ക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ പുനലൂർ കല്ലട് ഇറിഗേഷൻ പാജക്റ 
പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V എന്ന ആളുടെ ആഫീസിൽ 
സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത് 

എപ്പോഴെങ്കിലും അത പരിശോധി 
ക്കുകയും ചെയ്യാം, 

SCHEDULE 
District - Quilon . 

Taluk - Pathanapuram . 
Village - Karavaloor. 

(The extent given is approximate ) 
Sl No. Sy.No. Description 

Extent in 

Hectare 
257/53/2 Dry 

0.0400 
2571533 

0.0324 
3 2571330/3 

0 , 1625 


1 ) 


11 


Sl. No. 


Sy. No. 


Description 


5 
6 


93 


99 


257/330/4 

Dry 
257/330/5 
257/335/2 
257/336/2 . 
257/324/5 
257/324/7 
257|32476 
257j52/2 
257/52/3 , 257/54/3 
257/5472 
257/46/4 
245/1/3 

Wet (Now Dry) 
245) 1/2 
245 /2 /6A2 

Dry 

Total 


8 
9 
10 
11 
12 
13 
14 
15 
16 
17 


Extent in 
Hectares 
0.0006 
0.0250 
0.0012 
0.0100 
0.1928 
0.0543 
0.0100 
0.3550 
0.2100 
0.0809 
0.1200 
0.0500 
0.2025 
0.0125 


93 


3 ) 


1.5597 


Trivandrum . 


( Sd . ) 

Secretary , 
Board of Revenue . 


PRINTED AND PUBLISHED BY THE 9. G. P. AT THE GOVERNMENT TRESS, 

TRIVANDRUM , 1981 


Reg . No.KL/TV (N )/12 


C 
Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum , Friday 


13th February 1981 
24th Magha 1902 (Saka) 


[No. 126 


NOTIFICATIONS 


( 1) 
No. B. 23/80 . 

7th February 1981. 
Whereas the Government of Kerala have in Notification No. 24375 / 
IRI/79-1 / W & T dated 6-12-1979 appointed the Special Tahsildar for Land 
Acquisition , Kallada Irrigation Project No. v ., Punalur to perform the 
functions of a Collector under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962) ; 

And, whereas it appears to the said Collector that the lands specified in 
the schedule below are needed or are likely to be needed for a public purpose, 
to wit for the construction ofMelila East Distributory of Kallada Irrigation 
Project Chainage from 2855 ( M ) to 3455 Metres notice to that effect is 
hereby given to all whom it may concern in accordance with the provisions 
of section 3 (1 ) of the said Act. 

The District Collector, Quilon having directed under sub section 19 
of the Act, that in view of the urgency of the case the provisions of 
section (5 ) of the Act shall not apply , notice to that effect is also hereby 
given to allwhom it may concern . 

1961-6e Drogo comando mule1605133015 (1962-63 21-5 . 
AS ) Inlaboro . A8A00 ojos (Dodoma.. midyala930100 6-12-1979-01 
24375 /IRI/ 79-1 / W & T mmd njomuslola Ares gemaMbºwm ? 
പുനലൂർ പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V- നെ നിശ്ചയി 
Olowe13º; 

33 /528 /S 


2 


അനു 


താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതു ക്കാര്യത്തിന്, അതായത് 
കല്ലട ജലസേചന പദ്ധതിയുടെ മേലില കിഴക്കെ വിതരണി (ചെയിനേജ 
2855 മീററർ മുതൽ 3455 മീററർ വരെ) യുടെ നിർമ്മാണത്തിനുവേണ്ടി 
ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ(പസ്തുത കളക്ററർക്ക് 
തോന്നുന്നതിനാലും അതിനുളള നോട്ടീസ് ഇതു സംബന്ധിക്കുന്ന എല്ലാ 
വർക്കും ടി ചട്ടത്തിലെ 3 (1) എന്ന വകുപ്പിലെ വ്യവസ്ഥകൾക്കും 
സ , തമായി ഇതിനാൽ നൽകിയിരിക്കുന്നു . 

ടി ചട്ടത്തിലെ 19 -ാം വകുപ്പ് (4 )ാ -ം ഉപവകുപ്പു പ്രകാരം കൊല്ലം ജില്ലാ 
കളക്ററർ പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ ഥിതി പരിഗണിച്ച് ടി 
ചട്ടത്തിലെ 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ഈ നടപടികൾക്ക് ബാധകമല്ലെന്ന് 
നിശ്ചയിച്ചിരിക്കുന്നതിനാലും ആ വിവരത്തിനുള്ള നോട്ടീസുകൂടി ബന്ധ 
പ്പെട്ട എല്ലാപേർക്കും ഇതിനാൽ നൽകിയിരിക്കുന്നു . 

SCHEDULE 

District - Quilon . 
Taluk - Kottarakkara . 

Village - Melila . 
(The extent given is approximate) 
Sy . No.--4 ( Part ) 
Description - Dry 
Extent - 1.5000 Hectares. 

( 2) 
No. B - 29 /79 . 

7th February 1981 , 
Whereas the Government of Kerala have in Notification No. 
24375 /IRI/79-1/W & T dated 6-12-1979 appointed the Special Tahsildar for 
Land Acquisition, Kallada Irrigation Project No. V , Punaloor to perform 
the functions of a Collector under the Kerala Land Acquisition Act, 1961 
( Act 21 of 1962); 

And whereas it appears to the said Collector that the land specified in 
the schedule below is needed or is likely to be needed for a public purpose 
to wit for the construction of Left Bank Main Canal of Kallada Irrigation 
Project Chainage from 20524 to 21363 Meters notice to that effect is hereby 
given to all whom it may concern in accordance with the provisions of 
section 3 (1) of the said Act. 

The District Collector, Quilon having directed under subsection 19 of 
the Act that in view ofthe urgency of the case, the provisions of section 5 
of the Act shall not apply , notice to that effect is also hereby given to 
all whom may concern . 

1961 - ലെ കേരളാ ഗവൺമെൻറ് സ്ഥലമെടുപ്പ് ചട്ടം ( 1962- ലെ 21 -ാം 
ചട്ടം) ( പകാരം കളക്ററരുടെ പ്രവൃത്തികൾ നിർവഹിക്കുവാൻ പുനലൂർ 
കല്ലട ജലസേചന പദ്ധതി പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ No.V നെ 
6-12-1979- ലെ 24375 //IRI/79-1/ W & T നമ്പർ പരസ്യപകാം . നിയമിച്ചിരി 
ക്കയാലും, 


3 


ബാധക 


താഴെ പട്ടികയിൽ പറയുന്ന ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, 

അതായത 
കല്ലട ജലസേചന പദ്ധതിയുടെ ഇടത്തെ പ്രധാന തീരകനാലിന്റെ നിർമ്മാണ 

ത്തിന് വേണ്ടി (ചെയിനേജ് 20524 മീററർ മുതൽ21363 മീററർ വരെ) ആവശ്യ 
മുണ്ടെന്നോ, ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ, പസ്തുത കളക്ററർക്ക് 

തോന്നുന്നതിനാലും, അതിനുള്ള നോട്ടീസ് അതു സംബന്ധിക്കുന്ന എല്ലാ 
വർക്കും ടി ചട്ടത്തിലെ 3 (1) എന്ന വകുപ്പിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി 
ഇതിനാൽ നൽകിയിരിക്കുന്നു . 

ടി ചട്ടത്തിലെ 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പ് പ്രകാരം കൊല്ലം ജില്ലാ 
കളക്ററർ പ്രസ്തുത സംഗതിയുടെ 

അടിയന്തിര സ്ഥിതി പരിഗണിച്ച് 
ടി ചട്ടത്തിലെ 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ഈ നടപടികൾക്ക് 
മല്ലെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതിനാൽ ആ വിവരത്തിനുളള നോട്ടീസുകൂടി 
ബന്ധപ്പെട്ട എല്ലാപേർക്കും ഇതിനാൽ നൽകിയിരിക്കുന്നു . 

SCHEDULE 

District --Quilon . . 
Taluk - Kottarakara . 

Village -- Vettikkavala 
( The extent given is approximate ) 
Sy . No. - 425 Pt. 
Description - Wet. 
Extent_0, 1000 Hectare . 

( 3) 
No.B - 30/ 79 . 

7th February 1981 . 
Whereas the Government of Kerala have in Notification No. 
24375 /IRI/79-1/ W & T dated 6-12-1979 appointed the Special Tahsildar for 
Land Acquisition , Kallada Irrigation Project No. V., Punalur to perform 
the functions of a Collector under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962) ; 

And, whereas it appears to the said Collector that the lands specified in 
the schedule below are needed or are likely to be needed for a public 
purpose , to wit for the construction of Left Bank Canal of Kallada Irrigation 
Project ( Chainag from 21363 M. to 22200 metres) notice to that effect is 
hereby given to all whom it may concern in accordance with the provisions 
of section 3 ( 1) of the said Act. 

The District Collector , Quilon having directed under subsection 4 of 
section 19 of the Act, that in view of the urgency of the case the provisions 
of Section 5 of the Act shall not apply, notice to that effect is also hereby 
given to all whom it may concern . 

കേരളാ ഗവൺമെൻറ്, 1961- ലെ കേരളാ സ്ഥലമെടുപ്പ് ചട്ടം (1962- ലെ 
21-ാം ചട്ടം) പ്രകാരം കളക്ററരുടെ പ്രവൃത്തികൾ നിർവഹിക്കാൻ 6-12-1979- ലെ 
24375/IRI/79-1/ W & T നമ്പർ പരസ്യ പ്രകാരം കല്ലട ജലസേചന പദ്ധതി, 
പുനലൂർ പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ V- നെ നിശ്ചയി 
ച്ചിരിക്കുന്നതിനാലും, 


4 


താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി, ഒരു പൊതുകാര്യത്തിന് അതായത് 
കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുതീര കനാൽ വെട്ടുന്നതിന് ആവശ്യമു 
ണ്ടെന്നോ ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ പ്രസ്തുത കളക്ററർക്ക് തോന്നു 
ന്നതിനാലും, അതിനുള്ള നോട്ടീസ് ഇതു സംബന്ധിക്കുന്ന എല്ലാവർക്കും ടി 
ചട്ടത്തിലെ 3 (1) എന്ന വകുപ്പിലെ വ്യവസ്ഥകൾക്കും അനുസൃതമായി ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 

ടി ചട്ടത്തിലെ 19-ാംവകുപ്പ് (4- )ാം ഉപവകുപ്പു പ്രകാരം കൊല്ലം ജില്ലാ കള 
കററർ (പ്രസ്തുത സംഗതിയുടെ അടിയന്തിര സ്ഥിതി പരിഗണിച്ച് ടി 
ചട്ടത്തിലെ 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ഈ നടപടികൾക്ക് ബാധകമല്ലെന്ന് 
നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ആ വിവരത്തിനുള്ള നോട്ടീസുകൂടി ബന്ധ 
പ്പെട്ട എല്ലാവർക്കും ഇതിനാൽ നൽകിയിരിക്കുന്നു . 

SCHEDULE 
District - Quilon . 

Taluk - Kottarakkara 
Village - Vettikkavala . 

( The extent given is approximate ) 
| Sl . No. Sy. No. 

Description 

Extent in 

Hectare 
1 438 (Part) 

Wet 

0.0950 
2 440 

Dry 

0.1014 
Total 

0.1964 


3 


(Sd . ) 

Special Tahsildar, Land Acquisition , 
Punalur . 

K.L.P., No. V. 

NOTIFICATIONS 
UNDER SECTION 6 OF THE KERALA SURVEY AND BOUNDARIES Acr, 1961 

Whereas the Government have directed the survey of lands comprised in 
survey numbers noted below it is bereby notified under subsection (1) of 
section 6 of the Kerala Survey and Boundaries Act, 1961 that 

survey 
operations will be started in the village soon and the 

survey numbers 
of the village noted below will be demarcated and surveyed ; and 
that every person claiming to be interested in the registered lands 
situated within or adjoining the undermentioned land is hereby invited to 
attend immediately either in person or by agent on the surveyor employed 
in the locality and also from time to time when called upon for the purpose 
of pointing out the boundaries and supplying information in connection 
therewith . 

Under subsection (2 ) of section 6 of the said Act, this notification shall 
be held to be a valid notice to every person having any interest in 
the said lands. 

Under subseotion (3) of section 6 of the above said Act, all the 
registered holders are hereby required :-- 


5 


give 


as 


(a ) to clear within 15 days by cutting down or removing any 

trees, jungle, fences, standing crops or other material obstructions 
the boundaries or other lines, the clearance of which 

may be 
necessary for the purposes of survey ; and 
(b ) to provide labour at such time and for such periods as may 

from time to time be required by furnishing flag holders and 

chainmen ; and 
(c) to provide suitable survey marks and other wise to 

such 
assistance in the survey as may be demanded under the 

said 
Act and rules made thereunder. 
If any person fails to comply with these requisitions under clauses 
(a) to (c) mentioned above, the work will be got done by employing hired 
labour and the cost thereof will be recovered from the defauiters 
provided in the Act and Rules made thereunder . 

(1 ) 
Ref. No. B -23 /80 . 

7th February 1981. 
DETAILS OF LAND 

District - Quilon . 
Taluk - Kottarakkara . 

Village - Melila . 
Sy . No. - 4 /(part) . 

(2 ) 
Ref. No. B - 29 /79. 

7th February 1981 . 
DETAILS OF LAND 

District - Quilon . 
Taluk - Kottarakkara . 

Village - Vettikkavala . 
Sy . No. - 425 /(part) . 

( 3 ) 
Ref. No. B -30 /79 . 

7th February 1981. 
DETALS OF LANDS 

District - Quilon . 
Tuluk - Kottarakkara . 

Village - Vettikkavala . 
Sy . No. — 138 /( Part) 

440 


(Sd . ) 
Special Tahsildar 
( Land Acquisition ), 
K. I. P. N. v . 


Punalur . 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1951 
33/528/3 . 


